| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd November 2011 

2011 നവംബർ 22 
1st Agrahayana 1933 
1933 അഗ്രഹായനം 1 


Vol. LVI 
വാല്യം 56 | 


| 46 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Date and time of opening of tender forms— 9- 12 -2011 
at 2 p. m . 


Further details can be obtained from the BMFC office 
during office hours. 


Agriculture Department 

TENDER NOTICE 

[ No. 1/2011-12) 
No. BMFC 33/2011. 

10th October 2011 , 
Sealed tenders are invited for the supply of high 
purity AR /GR /Plant tissue culture grade/ Extra pure plant 
tissue culture chemicals for the use of Biotechnology and 
Model Flori Culture Centre at Kazhakuttom in 
Thiruvananthapuram , Kerala . Interested suppliers are 
requested to submit tender along with price list for 
2011 -12 and discounts offered . The prices should remain 
valid within this financial year (2011- 12 ). 


ബയോടെക്നോളജി & മോഡൽ ഫ്ളോറിക്കൾച്ചർ സെന്റർ, 
- കഴക്കൂട്ടം, തിരുവനന്തപുരത്തിന്റെ ആവശ്യത്തിലേക്കായി ലാബ് 

കെമിക്കൽ സ് ലഭ്യ മാ ക്കു ന്ന തിന് മുദ്രവച്ച ടെൻ ഡർ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 5.03 ലക്ഷം. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 1,100 + വാറ്റ് 4 % ( 1,144 ) 

ടെണ്ടർ ഫോറത്തിന്റെ വില്പന - - 21 - 11 - 2011 മുതൽ 
30 - 11 - 2011 വരെ. 

- ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 -12- 2011 പകൽ 1 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 9 - 12 - 2011 
പകൽ 2 മണി. 

- ഇത് സംബന്ധിച്ചുള്ള കൂടു തൽ വിവ ര ങ്ങ ൾ ഈ 
ഓഫീസിൽ നിന്നും ഓഫീസ് പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കു 
ന്നതാണ്. 


Approximate Cost — 5.03 lakh . 


Cost of tender forms - 1 ,100 + 4 % VAT ( 1,144). 


Sale of tender forms - From 21- 11- 2011 to 30- 11 - 2011. 


Last date of receipt of tender - 9 - 12- 2011 ( till 1p . m .) 


LIST OF CHEMICALS 

Chemical 
Name of Chemical Grade 

Grade 


Si. 
No . 


Quantity 
required 

4 kg . 


AR 


5 kg . 


AR 
AR 


| 1 kg. 


1 Calcium Chloride 
2 - Magnesium Sulphate 
3 Pottasium Dihydrogen 

Phosphate 
4 Manganese Sulphate 
5 Inositol 


2 kg . 


1.5 kg . 


AR 
High Purity TC 

Grade 

GR 
TC Grade 

AR 


6 
7 
8 


Sucrose (GR) 
Agar - Agar 
Ammonium Nitrate 


300 kg . 
120 kg . 


- 


20 kg. 


Biotechnology and Model 
Floriculture Centre , 
Kazhakuttom , 

- ( Sd.) 
Thiruvananthapuram . Assistant Director of Agriculture . 


TENDER NOTICE 
No , TA ( 1 ) 4707/ 2011 . 

- 18th October 2011. 
Sealed tenders are hereby invited by the undersigned 
on behalf of the Governor of Kerala for the supply of UV 
Visible Spectro Photo Meter, equipments and chemicals 
for the use of State Agmark Grading Lab , Idukki for the 
year 2011 -12 . 

Tenders shall be superscribed as tender for the 
supply of UV Visible Spectrophotometer equipments , 
chemicals for the year 2011 - 12 . The tenders should be 
addressed to the Principal, Agricultural Officer, Idukki , 
Mini Civil Station , Thodupuzha, Pin -685 584 . The tender 
notice number and address of the tender has to be 
written in the tender cover. The tender form will be 
supplied from the O /o Principal Agricultural Officer, Idukki, 
Thodupuzha from 2011 October 24 to 2011 November 30 
till 12 a . m . The rate quoted should be inclusive of all 
taxes . The tender should reach in the office on or before 
30 - 11 - 2011 at 1 p .m . and the same will be opened at 
2 . 30 p .m . on 30 - 11 -2011 by the Principal Agricultural 
Officer , Mini Civil Station , Thodupuzha or any other 
officer, who is authorized to do so in the presence of 
tenderers at the time of opening of the tender. If the day 
happens to be holiday , the tender will be opened on the 
next working day at the same time and venue . 

An agreement has to be executed on a stamp paper 
worth 100 (Rupees one hundred only ) by the tenderer 
quoting the lowest rate . Demand Draft worth 6 , 500 
( Rupees six thousand five hundred only ) as EMD in the 
name of Principal Agricultural Officer, Idukki drawn at SBT, 
Thodupuzha branch has to be enclosed along with the 


tender. The cost of tender form is 400 + 12 % VAT and 
1 % cess. The tender quoting the lowest rate will be 
approved in anticipation sanction from the Director of 
Agriculture and the tenderer should supply the items 
within 7 days from the date of receipt of the order and 
has to be supplied at the SAGL, Idukki situated at the 
District Agricultural Farm , Arikuzha, Thodupuzha at your 
own cost. Tender without EMD and agreement will not be 
considered . 

In case , the tenderer quoting the lowest rate fails to 
fulfill the agreement or fails to supply the articles , the 
purchasing officer has the right to purchase the articles by 
means of another tender /quotation/ negotiation with the 
next higher tender. The loss caused to the Government if 
any will be recovered for the defaulting tenderer. 

The undersigned has every right to accept/ reject the 
tender without any reason thereof. All other conditions as 
per the store purchase rule will be applicable in this case 
also . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസർ, തൊടുപുഴ, അരിക്കുഴയിൽ പ്രവർത്തിക്കുന്ന 
ഇടുക്കി ജില്ലാ സ്റ്റേറ്റ് അമ്മാർക്ക് ലാബിലേക്ക് ഇതോടൊപ്പമുള്ള 
ലിസ്റ്റിൽ പറയുന്ന U . V. Visible Spectrophotometer, 

കെമിക്കൽസ്, ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് അംഗീ 
കൃത ഡീലർമാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
2011 നവംബർ 30 -ാം തീയതി ബുധനാഴ്ച ഉച്ചക്ക് 1 മണി വരെ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് കവറിന്റെ പുറത്ത് ദർഘാസ് നമ്പരും, 
U . V. Visible Spectrophotometer , ഉപ ക ര ണ ങ്ങ ൾ , 

കെമിക്കലുകൾ എന്നിവ സപ്ലെ ചെയ്യുന്നതിനുള്ള ടെണ്ടർ 
എന്നും രേഖപ്പെടുത്തിയിരിക്കണം. സീൽ ചെയ്ത ടെണ്ടറുകൾ 
പിൻസിപ്പൽ കൃഷി ഓഫീസർ, ഇടുക്കി, മിനി സിവിൽ 
സ്റ്റേഷൻ, തൊടുപുഴ, പിൻ- 685 584 എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. കവറിന്റെ പുറത്ത് ടെണ്ടറുകാരന്റെ പേര്, 
മേൽവിലാസം എന്നിവ വ്യക്തമാക്കിയിരിക്കണം. ഇപ്രകാരം 
ലഭിച്ച ദർഘാസുകൾ അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 2. 30 - ന് 
ഹാജരുള്ള ടെണ്ടർമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാ 
യിരിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന 
ടെൻഡർ കൃഷി ഡയറക്ടറുടെ അംഗീകാരത്തിനു വിധേയമായി 
ഉറപ്പിക്കുന്നതുംസഫൈഓർഡർ നൽകുന്നതുമാണ്. 

നിരതദ്രവ്യം - 6, 500. 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 12 % വാറ്റ് + 1 % 
സെസ്. 

ഉപകരണ / സാമഗ്രികൾ ലഭ്യമാക്കേണ്ട തീയതി - സപ്പെ 
ഓർഡർ ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ. 

ഉപകരണങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച് വ്യക്തവും 
വിശദവുമായ വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന 
ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും 
ലഭ്യമാണ്. 

ദർഘാസ് ഫോറവും മറ്റു വിവരങ്ങളും തൊടുപുഴ മിനി 
സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 2011 ഒക്ടോബർ 24 -ാം 
തീയതി മുതൽ നവം ബർ 30 -ാം തീയതി വരെ എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം 
ഇടുക്കി ജില്ല പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് എസ്. ബി. ടി., 
തൊടുപുഴ ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി 


(1 ) 


- (3) 


ടെണ്ടർ ഫോമിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. 
ദർഘാസുകളോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക സമ്മ 
തപത്രം നൽകേണ്ടതാണ്. 


500 ml. 


- 8 

9 
- 10 


ദർഘാസുകൾ മുഴുവനും കാരണം കാണിക്കാതെ തന്നെ 
നിര സി ക്കു വാ നുള്ള അധികാരം പിൻ സിപ്പൽ കൃഷി 
ഓഫീ സ റിൽ നിക്ഷിപ് ത മാണ്. പിൻ സിപ്പൽ കൃഷി 
ഓഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കും. ദർഘാസിൽ 
കാണിക്കുന്ന വില എല്ലാ വിധ നികു തി കൾ ഉൾപ്പെടെ 
കാണിക്കേണ്ടതും ഉപകരണങ്ങളും മറ്റു സാധന സാമഗ്രികളും 
അരിക്കുഴയിലുള്ള ലാബിൽ സ്വന്തം ചിലവിൽ എത്തിക്കേണ്ടതു 
മാണ്. ഉപകരണങ്ങൾ ലാബിൽ എത്തിച്ച് ഗുണ നിലവാരം 
പരിശോധിച്ചതിനുശേഷം മാത്രമേ ഉപകരണത്തിന്റെ വില 
നൽകുകയുള്ളൂ. സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ നിബന്ധ 
നകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

LIST OF ITEMS 
Item 

Quantity 
| No . 

(Nos .) 
(1 ) 


- 


16 


Petroleum Ether (40- 60) - Nice 
Silver Nitrate - Nice 
Ferric Ammonium Sulphate Nice 
Unhydrus dextrose — Nice 
Sodium Sulphate — Nice 
Sodium Sulphite — Nice 

Potasium thiocynate — Nice 
- Sodium acetate - Nice 

Ferric Chloride — Nice 
Copper acetate — Nice 
Carbon tetra Chloride 
Diphenyl Carbazide — Nice 
Sodium Citrate - Nice 
Aluminium Oxide — Nice 
Dithizone 
Ethylene d. Chloride 
Curcumin Standard 
Piperine Standard 


17 


25 gm . 
500 gm . 
500 gm . 
500 gm . 
500 gm . 
500 gm . 
500 gm . 
500 gm . 
250 gm. 
500 ml. 

25 gm . 
500 gm. 
500 gm. 

5 gm. 
500 ml. 
10 gm . 
10 gm. 


SI. 


( 2 ) 


23 


25 


1 


Thodupuzha , 
Idukki. 


| ( Sd.) 
Principal Agricultural Officer. 


പുനർ ദർഘാസ് പരസ്യം 


1 Single Pan Electronic Analytical Balance 

- ( Accuracy 4th decimal) 200gm model 
2 Water Bath with thermostat control 

Double wall 6 Holes 
3 Hot air oven 12 " x 12 " x 12 " 
4 Muffle furnace - Chamber size 4 " x 4 " x 9 " 
5 U. V. Visible spectrophotometer 

- 200 nm -1000 nm Model 118 
6 Distilled water unit 4 litres Capacity 
7 Clevenger apparatus — Lighter than water 
8 Sieves _ 300, 500 , 800, 1000 micron - 

Flat Bottom Flask 250 ml with B - 24 Joint 
Whatman Filter Paper (ashless 41, 42 , 44 ) — 

11 cm 
11 Thimbles for extraction - whatman - Pack of 25 
12 Martar + Restle — 4 " 

- PH Paper (1 - 14 PH) 
14 Litmus Paper ( Acidic + Basic ) 
15 Porcelain dish — 3" 


1 
4 


നമ്പർ എസ്. എഫ്.10/ 2011- 12. 

2011 ഒക്ടോബർ 17 . 
പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ 2011- 12 വർഷത്തിൽ 
ഫാമിലെ വിവിധ കൃഷിക്ക് ആവശ്യമായ ഉണക്കിപ്പൊടിച്ച 
ഗുണ നിലവാരമുള്ളതും കലർപ്പില്ലാത്തതുമായ ഏകദേശം 
75 ടൺ ചാണകപ്പൊടി ഇറക്കിത്തരുന്ന തിന് ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- 


3 


നിബന്ധനകൾ 


Chemicals 


1 
2 
3 
4 
5 
6 
7 


Copper Sulphate — Nice 
Sucrose — Nice 
Sodium Carbonate - Nice 
Phenophthaline _ Nice 
Ammonium Hydroxide — Nice 
Ammonium Oxalate — Nice 
Calcium Chloride 


500 gm . 
500 gm . 
500 gm. 
100 gm. 

500 ml. 
500 gm . 
500 gm . 


1. ടെണ്ടർ ഫോറം 30 -11 -2011 രാവിലെ 11 മണിവരെ ഫാം 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫോമിന്റെ 

വില 400 ( നികുതികൾ പുറമെ). 
2. മുദ്രവച്ച ടെണ്ടറുകൾ അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 
മുമ്പായി സീനിയർ കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ് 
ഫാം , പേരാമ്പ എന്ന വിലാ സ ത്തിൽ 1, 500 
( ആയിരത്തിഅഞ്ഞൂറ് രൂപ മാത്രം) നിര ത ദ വ്യ 

ത്തോടൊപ്പം ലഭിക്കേണ്ടതാണ്. കവറിന് പുറത്ത് 
ചാണ ക പ്പൊ ടി ക്കുള്ള ടെന്റർ എന്ന് പ്രത്യേകം 
കാണിച്ചിരിക്കണം. 
- ടെണ്ടറിനോടൊപ്പം 100- ന്റെ മുദ്രപത്രത്തിൽ ടെണ്ടർ 

ഫോറത്തിലെ എഗ്രിമെന്റ് തയ്യാറാക്കി ഒപ്പിട്ട് 
നൽകേണ്ടതാണ്. 


4. ടെണ്ടറിൽ ഉണക്കിപ്പൊടിച്ച ചാണക വളത്തിന്റെ 

വില എത്രയെന്ന് അക്കത്തിലും അക്ഷരത്തിലും 

കാണിച്ചിരിക്കണം. 
5. 30 - 11 - 2011 ഉച്ചയ്ക്കുശേഷം 2 . 30 - ന് തൽസമയം 
ഹാജ രായ ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
ടെണ്ടറുകൾ തുറന്ന് പരിശോധിക്കുന്നതും ഏറ്റവും 
കുറവ് നിരക്ക് രേഖപ്പെടുത്തിയ ടെന്റർ താൽക്കാലി 
കമായി അംഗീകരിക്കുന്നതും ബാക്കിയുള്ളവരുടെ 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതു 
മായിരിക്കും. 
6. മേലധികാരികൾ ടെണ്ടർ അംഗീകരിച്ചു കഴിഞ്ഞാൽ 

ഫാമിലെ ആവശ്യാനുസരണം ചാണകപ്പൊടി ഇറക്കി 
തരേണ്ടതാണ്. 
7. ടെണ്ടർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആയതിന്റെ വില 

31- 3- 2012 വരെ നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
8 . എല്ലാ സർക്കാർ ടെണ്ടർ നിബന്ധനകളും ഇതിനും 

ബാധകമാണ്. 


കൂടുതൽ വിവരങ്ങൾ 0496 2614221 എന്ന ഫോൺ നമ്പർ 
മുഖാന്തിരം ഫാമിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ . 


( ഒപ്പ്) 
സീനിയർ അഗ്രിക്കൾച്ചറൽ 

ആഫീസർ. 


